Regn . No . KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2017 


Reg. No. KL/ TV( N )/ 634/ 2015 -17 


GOVERNN 


- 
കർ 


ക്കാർ 


രള സർക്കാ 
NIMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 6 


നമ്പർ 


2017 ഫെബ്രുവരി 7 
7th February 2017 

1192 മകരം 25 
25th Makaram 1192 

1938 മാഘം 18 
18th Magha 1938 


Vol. VI 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Industries Department 


ക്ലെയിം നോട്ടീസ് 


നമ്പർ എൽ. ഐ . സി./ സി . വി. സി.എസ്.- 839 /2016. 

2016 ആഗസ്റ്റ് 20. 


നമ്പർ എൽ. ഐ . സി ./എസ്. സി . വി . സി .എസ്. എ .- 1278 / 2016. 

| 2016 ഡിസംബർ 2 . 


തിരു വ ന ന്ത പുരം കയർ വികസന ഡ യ റ ക ടറുടെ 
31- 3 - 2016 -ാം തീയതിയിലെ സി . എസ്. 4 / 9735/ 12 -ാം നമ്പർ 
ഉത്തരവുപ്രകാരം ഗീതാഞ്ജലി സി . വി . സി . എസ്. ക്ലിപ്തം 
നമ്പർ എ - 839 - ന്റെ ചുമതല 6 - 8 - 2016 - ന് ആല പ്പുഴ 
കയർ പ്രോജക്ട് ഓഫീസിലെ ലിക്വിഡേഷൻ ഇൻസ്പെക്ടർ 
ഏറ്റെടുത്തിട്ടുള്ളതാകുന്നു . ആയതിനാൽ ടി സംഘത്തിൽ നിന്നും 
ആർക്കെങ്കിലും എന്തെങ്കിലും തുക ലഭിക്കാനുണ്ടെങ്കിൽ 
ആയത് ഈ ക്ലെയിം നോട്ടീസ് പരസ്യപ്പെടുത്തിയ തീയതി 
മുതൽ 60 ദിവസത്തിനകം ലഭിക്കാനുള്ള തുകയുടെ വിശദ 
വിവരം ആല പ്പുഴ കയർ പാജക്ട് ഓഫീസിലെ 
ലിക്വിഡേഷൻ ഇൻസ്പെക്ടറെ രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 
ടി തീയതിക്കുശേഷം അറിയിക്കുന്ന യാതൊരു ബാദ്ധ്യതകളോ 
അവകാ ശ ങ്ങ ളോ പരിഗണിക്കു ന്ന ത ല്ലെന്നും ഇതിനാൽ 
അറിയിച്ചുകൊള്ളുന്നു . 


തിരു വ ന ന്ത പുരം കയർ വിക സന ഡ യ റ ക ടറുടെ 
| 26 - 5 - 2016 -ാം തീയതിയിലെ സി . എസ്. 3 / 532 / 16 -ാം നമ്പർ 
ഉത്തരവുപ്രകാരം കുന്നുമ്മ സംയോജിത സി . വി . സി . എസ്. 
ക്ലിപ്തം നമ്പർ എ - 1278 - ന്റെ ചുമതല 16 -11 - 2016 - ന് ആലപ്പുഴ 
കയർ പ്രോജക്ട് ഓഫീസിലെ ലിക്വിഡേഷൻ ഇൻസ്പെക്ടർ 
ഏറ്റെടുത്തിട്ടുള്ളതാകുന്നു. ആയതിനാൽ ടി സംഘത്തിൽ നിന്നും 
ആർക്കെങ്കിലും എന്തെങ്കിലും തുക ലഭിക്കാനുണ്ടങ്കിൽ 
- ആയത് ഈ ക്ലെയിം നോട്ടീസ് പരസ്യപ്പെടുത്തിയ തീയതി 
മുതൽ 60 ദിവസത്തിനകം ലഭിക്കാനുള്ള തുകയുടെ വിശദ 
വിവരം ആലപ്പുഴ കയർ പാജക്ട് ഓഫീസിലെ 
ലിക്വിഡേഷൻ ഇൻസ്പെക്ടറെ രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 
ടി തീയതിക്കുശേഷം അറിയിക്കുന്ന യാതൊരു ബാദ്ധ്യതകളോ 
അ വ കാ ശ ങ്ങളോ പരിഗണിക്കു ന്ന ത ല്ലെന്നും ഇതിനാൽ 
അറിയിച്ചുകൊള്ളുന്നു . 


( ഒപ്പ്) 
ലിക്വിഡേഷൻ ഇൻസ്പെക്ടർ ( കയർ), 
- കയർ പ്രോജക്ട് ആഫീസ്, 

ആലപ്പുഴ. 


ആലപ്പുഴ. 


